| Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
- കേരള സർക്കാർ 

2009 


ന 


GOVERNU 


സാ 


t 


MENT OF 


KERALA 


न्याव अवत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LIV 1 
വാല്യം 54 ) 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


7th April 2009 

2009 ഏപ്രിൽ 7 
17th Chaithra 1931 
1931 ചൈതം 17 


നമ്പർ 


PART III 


Irrigation Department 


ദർഘാസ്/പുനർ ദർഘാസ് പരസ്യം 


ക്രമ ടെണ്ടർ നമ്പരും പ്രവൃത്തിയുടെ പേരും 
നമ്പർ ഉദ്ദേശ അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


| [2/ EE/IIP / 2008-09) 


നമ്പർ ഡി. ബി. റ്റി . എൻ. 53 / 80 . 


- 2009 മാർച്ച് 16. 


- ( 1 ) 


( 2 ) 


( 3 ) 


25,000 


കേരള ഗവർണ്ണർക്കുവേണ്ടി ഇടമലയാർ ഇറിഗേഷൻ 
പാജക്ട് ഡിവിഷൻ നമ്പർ 1, അങ്കമാലി എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് കേരള ജലവിഭവ 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്ട്രേഷനുള്ള അർഹരായ 
കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
(പ്രത്യേകം കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
തപാലിൽ രജിസ്റ്റേർഡായി മാത്രംക്ഷണിച്ചു കൊള്ളുന്നു . 
ചീഫ്എഞ്ചിനീയർ, പ്രോജക്ട് II , തിരുവനന്തപുരം 18 - 6- 2004 
- ലെ സർക്കുലർ നമ്പർ 3759 /04/ ഡി ( 3 ) / സി. ഐ .ആർ. അനുസ 
രിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ്മുഖേന രജിസ്റ്റേർഡായി 
ലഭിക്കുന്ന ദർഘാസുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 

- ദർഘാസ്തുറക്കേണ്ട ദിവസം ഏതെങ്കിലും കാരണവശാൽ 
അ വധിയായാൽ അടുത്ത പ്രവൃത്തിദിവസം അ വിസാ ന 
തീയതിയായി കണക്കാക്കേണ്ടതാണ്. തപാലിൽ ഉണ്ടാകുന്ന 
കാലതാമസത്തിന് ഈ വകുപ്പ് ഉത്തരവാദിയാകുന്നതല്ല. 

ദർഘാസുകൾ 24 - 4- 2009- ന് വൈകുന്നേരം 4 മണിവരെ 
സ്വീകരിക്കുന്നതാണ്. അന്നേദിവസം 4.30 - ന് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥരോതൽസമയം ഹാജരായിട്ടുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
Gaz . 14 /2009/DTP . (Irrigation ) 


4/ EE /IIP / 2008- 09 - ഇടമലയാർ ഇറിഗേഷൻ 

പാജക്ട് മെയിൻ കനാൽ ചെയിനേജ് 
26480 മീ . റോഡ് കാസിംഗിന്റേയും 
അതിനോട് ചേർന്ന് ഇൻസ്പെക്ഷൻ 
റോഡിന്റേയും കേടുപാടുകൾ തീർക്കൽ - 
രൂപ 10 ,00 ,000 
- 5/ EE /IP /2008- 09 - ഇടമലയാർ ഇറിഗേഷൻ 

പ്രാജക്ട് - അങ്കമാലി ഡിവിഷൻ ഓഫീസ് 
കെട്ടിടത്തിന്റെയും സ്റ്റോർ കെട്ടിടത്തിന്റെയും 
2008 -09 - ലെ സംരക്ഷണ പ്രവർത്തികൾ 
രൂപ 5,00,000 
3 6/ EE /IP /2008- 09 - - ഇടമലയാർ ഇറിഗേഷൻ 

പ്രാജക്ട് - ഐ . ഐ . പി. കോളനി എൽ. എ . 
ഓഫീസ്, ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് 
മുതലായവയുടെ 2008 - 09 - ലെ സംരക്ഷണ 
പ്രവർത്തികൾ - രൂപ 8, 00 , 000 
7/ EE /IIP / 2008 - 09 - ഇടമലയാർ ഇറിഗേഷൻ 

പ്രോജക്ട് മെയിൻ കനാൽ ചെയിനേജ് 
16360 മീറ്ററിൽ ഫ്ളഷ് എസ്കേപ്പിന്റേയും 
ലീഡിംഗ് ചാനലിന്റേയും ട്രയൽ ബോറിംഗ് 
ജോലികൾ രൂപ 3,10,000 


12 , 500 


20,000 


7 ,750 


160 


KERALA GAZETTE 


[PART III 


( 2 ) 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി5 - 556 / 92. 


2009 മാർച്ച് 23. 


- ( 1 ) 

( 3 ) 
പുനർ ദർഘാസ് 
5 8/ EE /IP /2008- 09 - ഇടമലയാർ ഇറിഗേഷൻ 

പാജക്ട് - സിമന്റ്, കമ്പി മുത ലായ 
സാമഗ്രികൾ അങ്കമാലി ഡിവിഷൻ സ്റ്റോറിൽ 
എത്തിക്കുന്ന ജോലികൾ രൂപ 5,00,000 

12, 500 
ജലസേചന പൊതുമരാമത്ത് വകുപ്പുകളിലെ എ , ബി , സി 
എന്നീ രജിസ് ട്രഷനുള്ള അ ർ ഹരാ യ കരാറുകാർക്ക് 
നിലവിലുള്ള നിയമങ്ങൾക്കനുസൃതമായി മാത്രമേ ദർഘാസ് 
ലഭ്യമാക്കുകയുള്ളൂ. 

ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1 - നും 3- നും 
രൂപ് 1,500 + @ 12 . 5 % വാറ്റ്, ക്രമനമ്പർ 2 - നും 5 - നും രൂപ് 
1,000 + @ 12 .5 % വാറ്റ്, ക്രമനമ്പർ 4 - ന് രൂപ 700 + @ 12.5 % 
വാറ്റ്. 

ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന 2009 ഏപ്രിൽ 
18 മുതൽ 21 -ാം തീയതി ഉച്ചയ്ക്ക് 1 മണിവരെ. 

- ദർഘാസ് തപാലിൽ സ്വീക രി ക്കുന്ന അ വ സാന 
തീയതിയും സമയവും - 2 0 09 ഏപ്രിൽ 24 വൈകിട്ട് 
4 മണിവരെ. 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
മൂവാറ്റുപുഴ നദീതട ജലസേചന പദ്ധതി ഡിവിഷൻ നമ്പർ 4, 
പിറവം താഴെപ്പ റ യുന്ന പ വ ത്തി കൾക്ക് കേരള 
പൊതു മ രാ മത്ത്/ ജല സേചന വകു പ്പിലെ അംഗീകൃത 
കരാറുകാരിൽ നിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസു കൾ 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്ത്മുദ്രവച്ച കവറുകളിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 17 - 4- 2009 -ാം തീയതി 
വൈകുന്നേരം 4 മണിവരെ അദ്ദേഹത്തിന്റെ കാര്യാലയത്തിൽ 
സ്വീകരിക്കുന്നതാണ്. അന്നേദിവസം എന്തെങ്കിലും കാരണ 
വശാൽ പൊതു അവധിയായാൽ അടുത്ത പ്രവൃത്തിദിവസം 
നിശ്ചിത സമയംവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
അന്നേദിവസം വൈകുന്നേരം 4.30 - ന് എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യറോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന 
ഉദ്യോഗസ്ഥനോ കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
തുറക്കുന്നതാണ്. 


കമ 
- നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
-- അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ 


- കരാറുകാരന്റെ വിഭാഗം - ക്ലാസ്സ് " സി യും അതിനു 
മുകളിലും. 

പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ- ന് 
3 മാസം, മറ്റുളളവയ്ക്ക് 12 മാസം. 

പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഡിവിഷൻ ഇടമലയാർ 
ഇറിഗേഷൻ ഡിവിഷൻ നമ്പർ 1, അങ്കമാലി. 

ദർഘാസ് സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ താഴെ 
ഒപ്പുവച്ചിരിക്കുന്നഓഫീസറുടെ കാര്യാലയത്തിൽനിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
പരസ്പരം കൈമാറാൻ പാടില്ലാത്തതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
നിശ്ചിതവില രൊക്കം പണമായോ മണിയോർഡറായോ അടച്ച് 
അപേക്ഷിക്കുന്ന നിശ്ചിത വിഭാഗം കരാറുകാർക്ക് താഴെ 
ഒപ്പു വച്ചിരിക്കുന്നഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ നിന്നും 
അവസാന ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെലഭിക്കുന്നതാണ്. 
കേരള ജലവിഭവ വകുപ്പിൽ നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമാകുന്നു . ദർഘാസുകളോടൊപ്പം നിശ്ചിത 
ഫോറത്തിൽ 50 രൂപയുടെ മുദ്രക്കടലാസ്സിൽ തയ്യാറാക്കിയ 
പ്രിലിമിനറി എഗ്രിമെന്റ് അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. 
ദർഘാസ് പ്രമാണത്തിന്റെ വില തിരികെ കൊടുക്കുന്നതല്ല . 
പിലിമിനറി എഗ്രിമെന്റിന്റെ മാതൃക ഓഫീസ് നോട്ടീസ് 
ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിരതദ്രവ്യമായി എടുക്കുന്ന 
നാ ഷ ണ ൽ സേവിംഗ് സ് സർട്ടി ഫി ക്ക റ്റ് / കിസാൻ 
വികാസ് പത്രിക എന്നിവ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേരിൽ പണയപ്പെടുത്തിയിരിക്കണം. തൊഴിലാളി സഹകരണ 
സംഘങ്ങൾ സമർപ്പിക്കുന്ന ദർഘാസിനോടൊപ്പം അവരുടെ 

കൈവശമുള്ള എല്ലാ ജോലികളുടേയും വിശദ വിവരങ്ങൾ 
അട ങ്ങിയ ലിസ്റ്റ് സഹ ക ര ണ സം ഘ ച അ സി സ്റ്റന്റ് 
രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കേരള 
നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമത്തിന്റെ (3 /8 ) വകുപ്പ് 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


1 1 /EE/ MVIP -IV/2008-09 - എം . വി. ഐ . പി. 

കാരിക്കോട് ഡിസ്ട്രിബ്യൂട്ടറിയുടെ0 മുതൽ 
1210 മീറ്റർ വരെയുള്ള പ്രവർത്തിയുടെ 
185 മീറ്റർ മുതൽ 367 മീറ്റർ വരെയുള്ളഭാഗത്തെ 
അക്വ ഡ കറ്റി നു വേ ണ്ടി യു ള്ള ടയൽ 

ബോറിംഗ് ജോലികൾ രൂപ 3,96,500 
2 2 /EE / MVIP-IV/2008- 09 --- എം . വി. ഐ . പി. 

കാരിക്കോട് ഡിസ്ട്രിബ്യൂട്ടറിയുടെ7330 മീറ്റർ 
മുതൽ 10390 മീറ്റർവരെയുള്ള പ്രവർത്തിയുടെ 
9330 മീറ്റർ മുതൽ 9470 മീറ്റർ വരെയുള്ള 
ഭാഗത്തെ ടി - - രൂപ 3,36,500 


9 ,900 


8 ,400 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 
7,900 , ക്രമനമ്പർ 2- ന് രൂപ 6,700 . 


കരാറുകാരുടെ വിഭാഗം - " സി ക്ലാസ്സും അതിനുമുകളിലും 
പണി തീർക്കേണ്ട കാലാവധി 3 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും താഴെ ഒപ്പുവച്ച 
ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽനിന്നും ദർഘാസ് ദിവസം 
ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് പ്രമാണങ്ങളുടെ വിലയും 
വിൽപ്പന നികുതിയും രൊക്കം പണമായി അടച്ച് രേഖാമൂലം 
ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
ജലവിഭവ വകുപ്പിലെ അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭി 
ക്കുന്നതും അവ അന്യോന്യം കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാ 
ത്ത തു മാ ണ് . നിശ്ചിത സമ യ ത്തി നു ശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
നിരതദ്രവ്യം മൂവാറ്റുപുഴ നദീതട ജലസേചന പദ്ധതി പിറവം 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ - ( ഒപ്പ്) 
കാര്യാലയം, 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 
ഇടമലയാർ ഇറിഗേഷൻ 

പ്രാജക്ട് ഡിവിഷൻ നമ്പർ 1, 
അങ്കമാലി. 


7th APRIL 2009] 


IRRIGATION DEPARTMENT 


161 


ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ അടച്ച് 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
-- ദർഘാസ് സമർപ്പിക്കുമ്പോൾ 50 രൂപ മുദ്രപ്പത്രത്തിൽ ഒരു 
പ്രാരംഭ കരാർകൂടി വയ്ക്കേണ്ടതാണ്. അതിനുള്ള മാതൃകാ 
ഫാറം ആഫീസ് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള 
താകുന്നു . ദർഘാസുകൾ സമർപ്പിക്കുന്ന കരാറുകാർ കേരള 
നിർമ്മാണ തൊഴിലാളി ക്ഷേമ നിധി ബോർഡിൽ 
നിശ്ചിത വാർഷിക ഫീസടച്ച് രജിസ്ട്രേഷൻ എടുത്തിരിക്കേ 
ണ്ടതും രസീത് ദർഘാസ് പ്രമാണം വാങ്ങുന്നതിന് ഹാജരാ 
ക്കേണ്ടതുമാണ്. ഇതു കൂടാതെ കേരള നിർമ്മാണ തൊഴിലാളി 
ക്ഷേമനിധിയിലേക്ക് ബിൽ തുകയുടെ അംശം നിയമാനുസൃത 
മായി ഗവൺമെന്റ് അ നു ശാ സി ക്കുന്ന പ്രകാരം 


ബില്ലിൽനിന്നും പിടിക്കുന്നതും കേരള നിർമ്മാണ തൊഴിലാളി 
ക്ഷേമനിധിയിലേക്ക് അടയ്ക്കുന്നതുമാണ്. ജി. ഒ.( പി.) 84 /97 / 
പി . ഡബ്ല . തീയതി 19 - 8- 1997 - ജി. ഒ. പി. ഡബ്ല . 21-2 -1998 
പ്രകാരവും പറഞ്ഞിട്ടുള്ള പെർഫോർമൻസ് ഗ്യാരണ്ടിതുടങ്ങിയ 
വ്യവസ്ഥകളും കേരള പൊതുമരാമത്ത് | ജലവിഭവ വകുപ്പിലെ 
ദർ ഘാ സു കളെ സംബ ന്ധിച്ചുള്ള പുതു ക്കിയ മറ്റെല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
മൂവാറ്റുപുഴ നദീതട 
ജലസേചന പദ്ധതി 
- ഡിവിഷൻ 4 , പിറവം. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


